© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV/634/2021-2023 


2021 





കേരള ഗസറ്റ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 


തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 sake] _ 12th January 2021_ oad 
1196 ധനു 28 2 
Vol. X Thiruvananthapuram, _ 28th Dhanu 1196 | No. 


1942 പൌഷം 22 


നട 22nd Pousha 1942 








PART III 
Commissionerate of Land Revenue 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


355 





(145) 


റഫ്‌. &>5-23519/2020. 2020 ഡിസംബര്‍ 17. 


കോഴിക്കോട്‌ താലൂക്ക്‌, നന്മണ്ട വില്ലേജില്‍ 
അനുഗ്രീ, ആര്‍., ജ്യോതിസ്‌ ഹാസ്‌, നന്മണ്ട പി. ഒ. 
എന്നവര്‍ 17-8-2020-ല്‍ മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
രാധാകൃഷ്ണന്‍, സി. കെ., ജ്യോതിസ്‌ ഹൌസ്‌, നന്മണ്ട പി. ഒ. 
ഈ ആഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാ 


വകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 രാധാകൃഷ്ണന്‍, സി. കെ. പിതാവ്‌ 65 

a രുഗ്മിണി പുത്തലത്ത്‌ മാതാവ്‌ 55 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്പ്പെടുത്തി 30 
ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


താലൂക്കാഫീസ്‌, 


(ഒപ്പ) 


കോഴിക്കോട്‌. തഹശീല്‍ദാര്‍. 


തിരുത്തല്‍ പരസ്യം 


(൪ 


നമ്പര്‍ കെഃ-32107/2019. 2020 ഡിസംബര്‍ 1. 


7-4-2020-ലെ കേരള ഗസറ്റില്‍ ഗസ്റ്റ്‌ നമ്പര്‍ -14 
(വാല്യം-9, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്‍ഡ്‌ റവന്യൂ 
വിഭാഗത്തില്‍ ക്രമനമ്പര്‍ (14) ആയി പ്രസിദ്ധപ്പെടുത്തിയ 
പരസ്യത്തില്‍ അപേക്ഷകയുടെ പേര്‍ “ടി. എ. ഗീത' എന്നത്‌ 
“ടി. എ. പ്രീത” എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


(2) 


നമ്പര്‍ കെഃ-22331/2020. 2020 ഡിസംബര്‍ 1. 


28-7-2020--ാം൦ തീയതിയിലെ കേരള ഗസറ്റ്‌ നമ്പര്‍ -30, 
(വാല്യം-9, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്‍ഡ്‌ റവന്യൂ 
വിഭാഗത്തില്‍ ക്രമനമ്പര്‍ (182) ആയി പ.പ്രസിദ്ധീകരിച്ച 
പരസൃത്തില്‍ രമ നമ്പര്‍ (8) “ഉഷ മരണപ്പെട്ട മകന്‍ 
ശ്രീനിവാസന്റെ മകള്‍ ' എന്നത്‌ “ഉഷ മരണപ്പെട്ട മകന്‍ 
ശ്രീനിവാസന്റെ ഭാര്യ" എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


(3) 


നമ്പര്‍ കെ:-1839/2020. 2020 നവംബര്‍ 24. 


6-3-2012-ാഠ൦ തീയതിയിലെ കേരള ഗസറ്റില്‍ പേജ്‌ 
നമ്പര്‍ -1594-ല്‍ (കമ നമ്പര്‍ (597) ആയി പ്രസിദ്ധീകരിച്ച 
പരസ്ൃത്തിലെ (റഫ്‌. നമ്പര്‍ 1311/2012) 4-ഠം നമ്പര്‍ 
അവകാശിയുടെ പേര്‍ “വിനോദ്‌ കുമാര്‍” എന്നതിനുപകരം 
“വിനോദന്‍” എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


Gaz. No. 2/2021/DTP (CLR). 


255 


(4) 


നമ്പര്‍ കെ4-22302/2020. 2020 നവംബര്‍ 30. 


14-8-2018-ാം തീയതിയിലെ കേരള ഗസറ്റില്‍ പേജ്‌ 
നമ്പര്‍ -7370-ല്‍ രകമനമ്പര്‍ (9) ആയി പപസിദ്ധീകരിച്ച 
പരസ്ൃത്തിലെ (റഫ്‌. നമ്പര്‍ 12617/2018) 7-90 Mae 
അവകാശിയുടെ പേര്‌ “സുമേഷ്‌ ' എന്നതിനു പകരം 
“സുരേഷ്‌” എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 
കോഴിക്കോട്‌. 


(ഒപ്പ്‌) 


തഹശീൽദാർ. 


Thamarassery Taluk 
പരസ്യം 


റഫ. സി2-6616/2020. 2020 ആഗസ്റ്റ 18. 


താമരശ്ശേരി താലൂക്ക്‌, പനങ്ങാട്‌ അംശം, പനങ്ങാട്‌ 
ദേശത്ത്‌ താമസിച്ചിരുന്ന മനോഹരന്‍ s/o (1.4൦) നാരായണന്‍ 
നമ്പീശന്‍, കെ.., വേട്ടക്കാരന്‍ കണ്ടി വീട്‌, പനങ്ങാട്‌ പി. ഒ. 
എന്നയാള്‍ 11-6-2020-ാ൦ തീയതി മരണമടതഞ്ഞിരിക്കുന്നു. 
പരേതന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ 
ഭാര്യ ഇന്ദു, വേട്ടക്കാരന്‍കണ്ടി വീട്‌, പനങ്ങാട്‌ പി. ഒ. 
ബോധിപ്പിക്കുന്ന അപേക്ഷാ കാരൃത്തില്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പേര്‌ പറയുന്നവരാണ്‌ പരേതന്റെ 
അനന്തരാവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഇന്ദു ഭാര്യ 39 

2 ശ്രീദേവ്‌ മകന്‍ 10 

3 ശ്രേയ മകള്‍ 6 
|[മൈര്‍മാരുടെ രക്ഷിതാവ്‌ ക്രമനമ്പര്‍ - 1 ഇന്ദു (മാതാവ്‌). 


മേല്‍പ്പറഞ്ഞ അവകാശികളെ ഉള്‍പ്പെടുത്തി ഒരു 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങള്‍ 
ഉണ്ടെജ്കില്‍ അവര്‍ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത സമയത്തിനു 
ശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ല. ആക്ഷേപങ്ങള്‍ ലഭിക്കാത്ത പക്ഷം 
അപേക്ഷകയ്ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


അനുവദിക്കാവുന്നതാണ്‌. 
താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 
താമരശ്ശേരി. തഹശീൽദാർ. 


തിരുത്തല്‍ പരസ്യം 


സി.2-3368/2020. 2020 നവംബര്‍ 18. 


21-7-2020-ാം തീയതിയിലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 29 
(വാല്യം 9, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 5437, 5438 ക്രമനമ്പര്‍ (47) ആയി 
രപസിദ്ധീകരിച്ചു സി2/3368/2020 നമ്പര്‍ പരസ്ൃത്തില്‍ 
അവകാശികളില്‍ (ക്രമനമ്പര്‍ (3) “സിദ്ദുകുമാര്‍' എന്നത്‌ 
“സിദുകുമാര്‍” എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 
താമരശ്ശേരി. 
ശ്ര 


(ഒപ്പ) 


തഹശീൽദാർ. 


